Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


सत्यमेव जयते 


SS 
- 
കക 


GOVERN 


രള സർക 


ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 നവംബർ 11 
11th November 2014 
| 1190 തുലാം 25 
25th Thulam 1190 
1936 കാർത്തികം 20 
20th Karthika 1936 


Vol. III 


No . 


Thiruvananthapuram, 

Tuesday 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ 402 / 2014 / QSW. 


2014 ഒക്ടോബർ 18 . 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് 

സ്റ്റോഴ്സ്, കാവ നാട്, കൊല്ലം - 3 - ന്റെ കാര്യാ ല യ ത്തിൽ 
ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗ 
ശൂന്യമായ വസ്തുക്കളുടെ പരസ്യമായ ലേല ദർഘാസ് 
നടപടിക്രമം 2014 നവംബർ മാസം 22 -ാം തീയതി 3 മണിക്ക് 
ഈ ആഫീസിൽവച്ച് നടത്തപ്പെടുന്നതാണ്. അന്നേ ദിവസം 
അവധിയായി പ്രഖ്യാപിക്ക പ്പെടു ക യാ ണെ ങ്കിൽ അടുത്ത 
പവർത്തി ദിന ത്തിൽ ഇതേ സമയം ടി നട പടികൾ 
നടത്തപ്പെടുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ അന്ന് 
പകൽ 2 മണിക്ക് മുമ്പായി ടി ആ ഫീ സിൽ ? 5 , 000 
( അ യ്യാ യിരം രൂപ മാത്രം) അടച്ച് ടോക്കൺ 
എടു ത്തി രി ക്കേ ണ്ട തും അഥവാ ദർഘാസ് തിരു ന്ന വർ 
അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യർ, സെൻട്രൽ 
വർക്ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, കാവനാട്, കൊല്ലത്തിന്റെ പേരിൽ 
കൊല്ലത്ത് മാറാവുന്ന ഡാഫ്റ്റ് സഹിതം ലേല ദിവസം 
2 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാകുന്നു . 
എല്ലാ വർക്കും സുഗ മ മാ യി ദർഘാസ് നട പ ടി യിൽ 


പങ്കെടുക്കു ന്ന തിലേക്ക് വെള്ള കടലാസിലുള്ള അപേക്ഷ 
സമർപ്പിക്കാവുന്നതാണ്. ദർഘാസ് കവറിനുപുറത്ത് ടി പരസ്യ 
നമ്പ രും , തീയ തി യും , മേൽ വിലാ സവും വ്യക്ത മായി 
കാണിച്ചി രി ക്കേ ണ്ട തു മാ കു ന്നു . പര സ്യ മായ ലേലം 
അവസാനിച്ചാലുടൻ കിട്ടിയിട്ടുള്ള ദർഘാസുകൾ പരസ്യമായി 
പരിശോധിക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഉള്ള കൂടിയ 
തുക ഗവൺമെന്റ് നിശ്ചയിച്ചി രി ക്കു ന്ന തി നേ ക്കാൾ 
കുറവല്ലെങ്കിൽ മാത്രം ടിയാന് ലേലം താൽക്കാലികമായി 
സ്ഥിര പ്പെ ടു ത്തു ന്നതും, അടുത്ത കൂടിയ തുക 
വിളിക്കപ്പെട്ടവരുൾപ്പെടെ മൂന്നുപേരുടെയും നിരതദ്രവ്യം ഒഴികെ 
മറ്റുള്ളവരുടെ തുക അന്നുതന്നെ തിരികെ കൊടുക്കുന്നതുമാണ്. 
സ്ഥിരപ്പെട്ടു കിട്ടുന്നയാൾ നികുതി ( 5 %) ഉൾപ്പെടെ മൊത്തം 
തുകയും അടച്ച് സ്വന്തം ചില വിൽ ടി സാധനം ടി 
ആ ഫീ സിൽ നിന്നും ഏഴ് ദിവ സ ത്തി നു ള്ളിൽ നീക്കം 
ചെയ്യേണ്ട തു മാ കു ന്നു . ലേല തീയ തിക്ക് മുമ്പുള്ള ഏഴ് 
ദിവ സ ത്തി നു ള്ളിൽ ടി സാധനം പരി ശോ ധി ക്കു വാൻ 
അനു വദിക്കുന്നതാണ്. മറ്റ് എല്ലാ ലേല ദർഘാസ് കേരള 
സർക്കാർ നിയമങ്ങളും നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
സെൻട്രൽ വർക്ഷോപ്പ് 

( ഒപ്പ്) 
ആന്റ് സ്റ്റോഴ്സസ്, കാവനാട്. 

അസിസ്റ്റന്റ് 
കൊല്ലം -3. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


Gaz. No. 44 /2014 /DTP /Ground Water. 


275 


11th Nov. 2014] 


GROUND WATER DEPARTMENT 


118 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . എം . 14 /2014. 


2014 ഒക്ടോബർ 9. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് മലപ്പുറം ജില്ലാ 
ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും താഴെ പറയുന്ന 
പവ്യ ത്തി കൾ നട പ്പി ലാ ക്കു ന്ന തി നു വേണ്ടി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ജില്ലാ 
ഓഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 18 - 11 -2014- ന് ഉച്ചകഴിഞ്ഞ് 1 മണി വരെ 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
18 - 11 - 2014 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ഹാജരാകുന്ന 
ക രാ റു കാ രു ടെ യോ അ വ രുടെ ഏജന്റു മാ രു ടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 


- നിരതദ്രവ്യമായി ദർഘാസിൽ പറയുന്ന അടങ്കൽ തുകയുടെ 
രണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, മലപ്പുറം 
എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം ഡിമാന്റ് 
ഡാറ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. ദർഘാസ് 
ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് തുറക്കുന്നതാണ്. 

- ടെണ്ടർ നമ്പരും ജോലിയുടെ വിവ രവും അടങ്കൽ 
തുകയും ജി . എം . റ്റി . 45/ 2014 - 15 - മല പ്പുറം ജില്ല യില 
ചെറിയമുണ്ടം ഗ്രാമ പഞ്ചായത്തിലെ ( 1) മണ്ടകത്തിൻ പറമ്പ , 
( 2 ) നരി യാ റ ക്കു ന്ന്, വേങ്ങര ഗ്രാമ പഞ്ചാ യ ത്തിലെ ( 3 ) 
കുന്നുമ്മൽ പള്ളി പറമ്പ്, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 
(4 ) സ്റ്റേറ്റ് വെയർഹൗസ്, പെരിന്തൽമണ്ണ എന്നീ സ്ഥലങ്ങളിൽ 
110 എം . എം . ഡയ കുഴൽ കിണർ നിർമ്മിക്കുന്ന പ്രവൃത്തി - 
1, 82 , 800. 
നിരതദ്രവ്യം ? 4,600. 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കേരള സർക്കാരിന്റെ ? 100 (നൂറ് രൂപ) മുദ്രപത്രത്തിൽ 
ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


ജില്ലാ ഓഫീസ്, ഭൂജലവകുപ്പ്, 
മലപ്പുറം. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


276 


